Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/2009 -2011 


ാ 


MENT OF 


KERALA 


- 


ക 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th May 2010 
2010 മേയ് 4 


No. 


Vol. LV 
വാല്യം 55 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Vaisakha 1932 
1932 വൈശാഖം 14 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ബി . 146 / 2010. 


2010 ഏപ്രിൽ 9 . 


- കോട്ടയം ജില്ലാ കൃഷിത്തോട്ടം, കോഴാ ഫാം സൂപ്രണ്ട് 
ടി ഫാമിൽ നിന്നും വിള വെ ടു പ്പിലൂടെ ലഭിച്ച ശേ ഷം 
ഉണ ക്കി യെ ടുത്ത കുരു മു ളക് 655 കിലോ ഒന്നാംതരം, 
3 6 . 7 കിലോ രണ്ടാം തരം, ചീര് 35. 5 കിലോ എന്നിവ 
ടെൻ ഡർ/ ലേല വ്യവ സ്ഥ യിൽ 2010 മേയ് മാസം 
12 -ാം തീയതി ബുധനാഴ്ച രാവിലെ 10.30 മണിക്ക് ചുവടെ 
ചേർത്തിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. 


5 . 


നിബന്ധനകൾ 
1. ടെൻഡറുകൾ 12 - 5 - 2010 ബുധനാഴ്ച രാവിലെ 10 മണി 
വരെ ഫാം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പൂരിപ്പിച്ച ടെൻഡറുകൾ അടക്കം ചെയ്ത കവർ മുദ്ര 
വയ്ക്കേണ്ടതും കവറിനുമുകളിൽ സൂപ്രണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണ മേൽവിലാസം 
എഴു തി യി രി ക്കേ ണ്ടതു മാ ണ് . ക വ റിനുമുകളിൽ 
ഉണങ്ങിയ കുരുമുളകിനുള്ള ടെൻഡർ എന്ന് രേഖപ്പെ 
ടുത്തേണ്ടതാണ്. ഒരു കിലോ ഉണക്കകുരുമുളകിന്റെ 
വില അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ട 
താണ്. 
ടെൻഡറിനോടൊപ്പം 3, 000 രൂപ നിര തദ വ്യ മായി 
അടയ്ക്കേണ്ടതാണ്. 


4. ടെൻഡ റു കൾ 12 - 5 - 2010 , 10. 30 - ന് ടെൻഡ റു കൾ 

സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തിക 
ളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതും 
ലേലത്തിലോ ടെൻഡറിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തി രി ക്കു ന്നത് ആ തുക യ് ക്ക് ബന്ധ പ്പെട്ട 
അധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
താല്ക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 
- ടെൻഡർ നട പടികൾ പൂർത്തി യാ യാ ലുടൻതന്നെ 
വാഗ്ദാനം ചെയ്തിരിക്കുന്ന തുകയുടെ 11 , ഭാഗം 
ഫാം ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
ടെൻഡർ അംഗീകരിച്ചതായി ഈ ഓഫീസിൽ നിന്നും 
അറിയിപ്പ് ലഭിച്ചാൽ 5 ദിവസത്തിനകം ബാക്കി തുക 
അടച്ച് മുകളിൽ പറ ഞ്ഞി രി ക്കുന്ന ഉല്പന്ന ങ്ങൾ 

കൊണ്ടുപോകേണ്ടതാണ്. 
- 6. കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വിലയുള്ള 

( വിൽപന നികുതി പുറമേ) നിർദ്ദിഷ്ട ദർഘാസുകൾ 

12- 5- 2010, 10.15 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
7. ഏതെങ്കിലും കാരണവശാൽ കരാറുകാരൻ ദർഘാസ്/ 

ലേല വ്യ വ സ്ഥ കൾ ലംഘിച്ചാൽ അടച്ചി രി ക്കുന്ന 
മുഴുവൻ തുകയും സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 


4th MAY . 2009] 


AGRICULTURE DEPARTMENT 


- 6 . കളപറിക്കൽ 


... 1 ഹെക്ടർ പ്രവൃത്തി 

ക്കുള്ള നിരക്ക് 


7. നെല്ല് കൊയ്ത് ഷെഡ്ഡിൽ .. 1 ഹെക്ടർ പ്രവൃത്തി 
എത്തിച്ച് മെതിച്ച് 

- ക്കുള്ള നിരക്ക് 
പൊടികളഞ്ഞ് തരുന്നതിന് 


8. ഒന്നാം പൊടിപാറ്റൽ 


.. 1000 കി . ഗ്രാമിന് 


9. രണ്ടാം പൊടിപാറ്റൽ 


. 100 കി . ഗ്രാമിന് 


കുരുമുളക് പുനർലേലം നടത്തി വിൽക്കുന്നതുമാണ്. 
പുനർദർഘാസ്/ ലേലത്തിൽ കരാർ ലംഘിച്ച ആൾക്ക് 
പങ്കെടുക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതല്ല . 
പുനർ ദർഘാസ്/ ലേലത്തിൽ എന്തെങ്കിലും രീതിയിൽ 
ലാഭമുണ്ടായാൽ ആദ്യലേലക്കാരന് യാതൊരു അവകാശവും 
ഉണ്ടായിരിക്കുന്നതല്ല. മറിച്ച് നഷ്ടമാണ് സംഭവിക്കു 
ന്നതെങ്കിൽ ടി തുക ഈടാക്കുന്നതിന് നിലവിലുള്ള 
റവന്യൂ റിക്കവറി നട പടിക്രമം അനുസരിച്ച് ആദ്യ 

ലേലക്കാരനിൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. 
9. പ്രത്യേകിച്ച് കാരണം കാണിക്കാതെ തന്നെ 
ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്താതിരിക്കുന്നതിനോ 
വ്യവസ്ഥകളിൽ ആവശ്യമായ മാറ്റം നടത്തുന്നതിനോ 
ഉള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരി 
ക്കു ന്ന താ ണ് . അതിനെ ചോദ്യം ചെയ്യു വാൻ 

പാടുള്ളതല്ല. 
10 . ടെണ്ടർ ദിവസം സർക്കാർ പൊതു അവധി പ്രഖ്യാപി 

ക്കു ക യാ ണെ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ഇതേ സമയത്ത് ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
11. മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനും 
- ബാധകമായിരിക്കും. 


10 . കിളിയെ ആട്ടൽ 

(Bird Scaring ) 


.. ഒരു ദിവസത്തേക്ക് 


നിബന്ധനകൾ 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ജില്ലാ കൃഷിത്തോട്ടം, 
കോഴാ . 


ടെൻഡർ പരസ്യം 


നമ്പർ എസ്.എസ്.എഫ്. 4/ 2009 - 10 . 


2010 ഏപ്രിൽ 16. 


പേരാമ്പ സ്റ്റേറ്റ് സീഡ് ഫാമിലെ 2010 - 11 വർഷത്ത 
താഴെ പറയുന്ന ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിപണികൾ 
കരാർ അടി സ്ഥാ ന ത്തിൽ ചെയ്യു ന്ന തിന് മുദ്രവച്ച 
ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 1. ടെൻഡറുകൾ കൃഷി ഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , 
- പേരാമ്പ് എന്ന വിലാസത്തിൽ 17 - 5 - 2010 ഉച്ചയ്ക്ക് 

12 മണിക്ക് മുമ്പായി ഓഫീസിൽ എത്തിയിരിക്കണം. 
2. ടെൻഡർ ഫാറം 440 രൂപ ( വിൽപന നികുതി ഉൾപ്പെടെ) 
ഓഫീസിൽ നിന്നും 17 - 5 - 2010 രാവിലെ 11. 30 മണി 
വരെ ലഭിക്കുന്നതാണ്. 
3. ടെൻഡറിനോടൊപ്പം 3,500 രൂപ നിര ത ദ വ്യ മായി 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
4. ടെൻഡർ കൃത്യം 12.30 - ന് തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ ആളുടെ ടെൻഡർ 
മേലധികാരികളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കു 

ന്നതുമാണ്. 
5. ഒന്ന്, രണ്ട് നിരക്കുകാരുടെതൊഴികെ ബാക്കി എല്ലാ 
വ രു ടെയും നിര ത ദ വ്യം അപ്പോൾതന്നെ മടക്കി 

കൊടുക്കുന്നതാണ്. 
6 . വിജയിയായ കരാറുകാരൻ 50 രൂപ മുദ്രപത്രത്തിൽ 

ടെൻഡർ ഫോറത്തിന്റെ 6 -ാം നമ്പർ പേജിലുള്ള 
എ ഗി മെന്റ് ടൈപ്പ് ചെയ്ത് കൃ ഷി ഒ ഫീ സർ, 

സ്റ്റേറ്റ് സീഡ് ഫാം , പേരാമ്പ്രയെ ഏൽപിക്കേണ്ടതാണ്. 
7 . കരാറുകാരൻ പണിയായുധങ്ങൾ സ്വന്തം ചെലവിൽ 

എത്തിക്കേണ്ടതാണ്. 
8. ഞാറ് നടീൽ 1 സ്ക്വയർ മീറ്ററിൽ 67 നുറികൾ 
നടേണ്ടതും 1 ഹെക്ടർ സ്ഥലത്തെ പ്രവൃത്തി ഒരു 

ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതുമാണ്. 
9. 1 ഹെക്ട റി നുള്ള നിരക്ക് അക്ഷ ര ത്തിലും 
അക്കത്തിലും ടെൻഡർ ഫോറത്തിൽ രേഖപ്പെടുത്തേ 

ണ്ടതാണ്. 
10 . ടെൻ ഡർ അം ഗീ ക രിച്ച് ഉത്ത ര വാ യാൽ സമ യ 

- ക്രമത്തിനനുസരിച്ച് പ്രവൃത്തിചെയ്യേണ്ടതാണ്. 
11. ഫാമിലെ തൊഴിലാളികളേയും യന്ത്രങ്ങളും ഉപയോ 

ഗിച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത്കൃഷി ചെയ്തതിന്റെ 
- ബാക്കിയുള്ള ഭാഗത്ത് മാത്രമേ ടെൻഡർ അനുവദി 

ക്കുകയുള്ളു. 
12 . മറ്റ് സർക്കാർ ടെൻഡറുകളുടെയെല്ലാം വ്യവസ്ഥകൾ 

എല്ലാം ഇതിനും ബാധകമാണ്. കൂടുതൽ വിവര 
ങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയത്ത് അറിയാവുന്ന 
താണ്. 


വിരിപ്പ് കൃഷി 
മുണ്ടകൻ കൃഷി - 
പുഞ്ച കൃഷി 

- _ 


- 6.5 ഹെക്ടർ 
2.25 
2.25 , 


പ്രവൃത്തിയുടെ വിവരം 


1. വരമ്പ് ചെത്തി നഴ്സറി .. 25 സെന്റിനുള്ള നിരക്ക് 
തയ്യാറാക്കൽ 


2. വയൽ വരമ്പ് ചെത്തി .. 1 ഹെക്ടർ പ്രവൃത്തി 
ചെളി പുതച്ച് നിലം 

ക്കുള്ള നിരക്ക് 
നിരപ്പാക്കൽ 


3. ഞാറ് പറിച്ച് നടീൽ 


.. 1 ഹെക്ടർ പ്രവൃത്തി 

ക്കുള്ള നിരക്ക് 


4. രാസവളം കൂട്ടി കലർത്തി .. 1 ഹെക്ടർ പ്രവൃത്തി 
ഇടൽ/ ജൈവവളം ഷെഡ്ഡിൽ ക്കുള്ള നിരക്ക് 
നിന്നും എടുത്ത് ഇടൽ 


5. കീടനാശിനി തളിക്കൽ . 1 ഹെക്ടർ പ്രവൃത്തി. 

ക്കുള്ള നിരക്ക് 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ . 


( ഒപ്പ്) 
അഗ്രിക്കൾച്ചറൽ ഓഫീസർ. 


